കിറി 


ലി 


കേരള സര്‍ക്കാര്‍ 
വിവര സാങ്കേതിക വിദ്യ (ഐ.ടി.സെല്‍) വകപ്പ്‌ 
നം. ഐ.ടി. സെല്‍-2/701/2015/ഐ.ടി.ഡി തിരുവനന്തപുരം, തീയതി : 21.07.2016. 


സര്‍ക്കുലര്‍ 
വിഷയം :- വിവര സാങ്കേതിക വകുപ്പ്‌ - സര്‍ക്കാര്‍ ഓഫീസുകളില്‍ അനുമതി ഇല്ലാതെ 
പകര്‍പ്പവകാശമില്ലാത്ത സോഫ്റ്റ്‌ വെയറുകള്‍ ഉപയോഗിക്കുന്നത്‌ തടയുന്നത്‌ - 
സംബന്ധിച്ച്‌. 
സൂചന : 17.05.2014 ലെ സ.ഉ.(സാധാ.) നം. 109/2014/വി.സാ.വ. ഉത്തരവ്‌. 


പ്രകാരം എല്ലാ സര്‍ക്കാര്‍ സ്ഥാപനങ്ങളും സ്വതന്ത്ര സോഫ്റ്റ്‌ വെയര്‍ ഉപയോഗത്തിനുള്ള സാധ്യതകള്‍ 
നിര്‍ബന്ധമായും ഉപയോഗപ്പെടുത്തേണ്ടതാണ്‌. സ്വതന്ത്ര സോഫ്റ്റ്‌ വെയറിന്റെ ഉപയോഗം വഴി 
സാമ്പത്തികവും തന്ത്രപ്രധാനവുമായ ആനുകൂല്യങ്ങള്‍ നേടുവാനും കഴിയും എന്നിരുന്നാലും 
നിയമപരമല്ലാതെ പകര്‍പ്പവകാശം ലംഘിച്ചു ഉപയോഗിക്കുന്ന വാണിജ്യ സോഫ്റ്റ്‌ വെയറുകളുടെ 
അമിതമായ ഉപയോഗം കണ്ടുവരുന്നു. ഈ കൃത്രിമ സോഫ്റ്റ്‌ വെയറുകള്‍ പലപ്പോഴും വ്യാജ 
വെബ്സൈറ്റുകള്‍ അല്ലെങ്കില്‍ ക്ലാസിഫൈഡ്‌ പരസ്യങ്ങള്‍ വഴിയാണു ഉപയോക്താക്കളുടെ 
കൈകളില്‍ എത്തുന്നത്‌. 


സര്‍ക്കാര്‍ ഓഫീസുകളിലെ വ്യാജ സോഫ്റ്റ്‌ വെയറുകളുടെ ഉപയോഗം നിയമലംഘനം മാത്രമല്ല, 
സര്‍ക്കാരിന്റെ വിവിധ വിവരസാങ്കേതിക ആസ്തികളെ സുരക്ഷാഭീഷണിയിലേക്ക്‌ തള്ളിവിടുകയുമാണ്‌ 
ചെയ്യുന്നത്‌. മാത്രവുമല്ല, നിയമാനുനൃതമായ അപ്ഡേറ്റുകള്‍ വ്യാജ സോഫ്റ്റ്‌ വെയറുകള്‍ക്ക്‌ 
ലഭ്യമാകുന്നില്ല. തന്മുലം സോഫ്റ്റ്‌ വെയറിലെ പാളിച്ചകള്‍ കണ്ടെത്തി ഉപയോക്താക്കളുടെ 
അറിവില്ലാതെതന്നെ സര്‍ക്കാര്‍ / വ്യക്തിഗത വിവരങ്ങള്‍, റിപ്പോര്‍ട്ടുകള്‍ തുടങ്ങിയ പ്രധാന വിവരങ്ങള്‍ 
സൈബര്‍ അക്രമികള്‍ ചൂഷണം ചെയ്യുന്നു. ആയതിനാല്‍ സര്‍ക്കാര്‍ ഓഫീസുകള്‍ / യൂണിവേഴ്സിറ്റികള്‍ / 
സ്വയംഭരണ സ്ഥാപനങ്ങള്‍ / പൊതുമേഖലാ സ്ഥാപനങ്ങള്‍ എന്നിവിടങ്ങളില്‍ വിവരസാങ്കേതിക 
ആസ്തി ഉപയോഗം സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ താഴെപ്പറയുന്ന നിബന്ധനകള്‍ 
പാലിക്കേണ്ടതുണ്ട്‌: 


1. സര്‍ക്കാര്‍ ഓഫീസുകളില്‍ സ്വതന്ത്ര സോഫ്റ്റ്‌ വെയറുകള്‍ മാത്രമേ ഉപയോഗിക്കുവാന്‍ പാടുള്ളൂ 
ഏതെങ്കിലും സാഹചര്യത്തില്‍ ലൈസന്‍സ്‌ ഉള്ള സോഫ്റ്റ്‌ വെയര്‍ ആവശ്യമായി 
വരികയാണെങ്കില്‍ ആയത്‌ ടെണ്ടര്‍ മുഖാന്തിരം മാത്രമേ വാങ്ങുവാന്‍ പാടുള്ളൂ. ഇതിന്‌ ഉചിത 
തലത്തില്‍ നിന്നുള്ള അനുമതി വാങ്ങിയിരിക്കണം. 

2. സോഫ്റ്റ്‌ വെയറുകള്‍ക്ക്‌ പകര്‍പ്പവകാശ നിയമത്തിന്റെ പരിരക്ഷയുള്ളതിനാല്‍ 
അനുമതിയില്ലാതെ അവ വിതരണം ചെയ്യാനോ പുനർനിർമ്മിച്ച്‌ ഉപയോഗിക്കാനോ പാടില്ല. 


3, സോഫ്റ്റ്‌ വെയറുകള്‍ ലൈസന്‍സ്‌ നിബന്ധനകള്‍ അനുസരിച്ച്‌ മാത്രമേ ഉപയോഗിക്കാവു. 


4, ശരിയായ ലൈസന്‍സില്ലാത്തതോ, നിയമവിരുദ്ധമായി വിതരണം ചെയ്യുന്നതോ, 
അനധികൃതമായി പുനഃസൃഷ്ടിക്കുന്നതോ ആയ സോഫ്റ്റ്‌ വെയറുകള്‍ 
സുരക്ഷാഭീഷണിയുണ്ടാക്കുന്നതാകയാല്‍ ആയതിന്റെ ഉപയോഗം കര്‍ശനമായി 


നിരോധിച്ചിരിക്കുന്നു. 

5. ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്‌ മീഡിയ, ഇമെയില്‍ അറ്റാച്ച്‌ മെന്റ്‌, മറ്റ്‌ ഇന്റര്‍നെറ്റ്‌ ഉറവിടങ്ങള്‍ 
വഴിയുള്ള സോഫ്റ്റ്‌ വെയറുകള്‍ ഉപയോഗിക്കാന്‍ പാടില്ല. 

6. ഓഫീസുകളില്‍ ഉചിതമായ ലൈസന്‍സ്‌ സോഫ്റ്റ്‌ വെയര്‍ ആണ്‌ ഉപയോഗിക്കുന്നത്‌ എന്നു 
ചീഫ്‌ ഇന്‍ഫര്‍മേഷന്‍ ഓഫീസര്‍ (അതിനു നിര്‍ദേശിക്കപ്പെട്ട ഉദ്ധ്യോഗസ്ഥന്‍) പരിശോധിച്ചു 
ഉറപ്പുവരുത്തേണ്ടതാണ്‌. 


എം. ശിവശങ്കര്‍ ഐ. എ. എസ്‌, 
സെക്രട്ടറി 


പകര്‍പ്പ്‌ : സെക്രട്ടേറിയറ്റിലെ എല്ലാ വകുപ്പുകള്‍ക്കും 
സര്‍ക്കാര്‍ വകുപ്പുകള്‍ / യൂണിവേഴ്സിറ്റികള്‍ / സ്വയംഭരണ സ്ഥാപനങ്ങള്‍ / പൊതുമേഖലാ 
സ്ഥാപനങ്ങള്‍ എന്നിവയുടെ മേധാവികള്‍ക്ക്‌. 
വെബ്‌ & ന്യൂ മീഡിയ, വിവര പൊതു ജന സമ്പര്‍ക്ക വകുപ്പ്‌ 
സ്റ്റോക്ക്‌ ഫയല്‍ / ഓഫീസ്‌ കോപ്പി. 


ഉത്തരവിന്‍ പ്രകാരം 


രി 
സെക്ഷന്‍ ഓഫീസര്‍ 


